Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg . No. 03 ). MMIG 
KL/ TV ( N )/634 /2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


GA02 


og mo 
NMENT OF 


Oooo 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


24th September 2013 
2013 omjoomib 24 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


Weijo 2 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


2nd Aswina 1935 
1935 BO CONMO 2 


PART III 
Stores Purchase 


Collegiate Education Department 

TENDER NOTICE 

[No. II/ 13/ 14 /GCW ] 
No. A6 /1980/2013 /GCW . 

23rd August 2013 . 
Sealed competitive tenders are invited for the supply 
of lab equipments and chemicals to the departments of 
Science of the Government College for Women , 
Thiruvananthapuram - 14 for the year 2013 - 14 . Estimate cost 

4 ,25 ,000 . 


Sealed tenders should be subscribed “ Tender for the 
supply of Lab Chemicals and Chemicals for the year 
2013 - 14 ” and should be addressed to the Principal, 
Government College for Women , Thiruvananthapuram -695 014 
and should reach the office on or before 
24 - 9 - 2013 at 2 p . m . Tenders received in time will be 
opened on the very same day at 3 p .m . in the presence 
of the tenderers or their authorized representatives who 
may present at that time. 

List of items to be supplied will be specified along 
with the tender forms. More details can be obtained from 
the office on all working days. Tender forms will be issued 
on all working days from 10 a .m . to 1 p .m . at the cost 
of 950 (900 + 5 % VAT). Duplicate tenders will be issued 
on payment of * 525 (500 + 5 % VAT ). Those who wish to 


get tender forms by post should sent Money Order for 
cost of tender form inclusive of VAT 5 % along with self 
addressed cover affixed with sufficient stamps. No other 
mode of payment is acceptable . Tender forms will not be 
sent by V .P .P . 

The rates quoted should be valid up to 31- 3 - 2014 . 
All the tenders should execute an agreement in Kerala 
Stamp Paper worth * 100 while submitting tender form ( vide 
page No . 6th of the tender form ). The Earnest Money 
Deposit is required @ 1 % of the total amount tendered 
(* 4 ,250 ) and should be accompained by Demand Draft in 
favour of the Principal, Government College for Women , 
Thiruvananthapuram or fixed deposit receipts. The tenders 
who are eligible for exemption from payment of EMD/ 
Security deposit should enclose a copy of the latest 
certificate of Registration issued by Government of Kerala , 
Store Purchase Department. Otherwise the tender will be 
summarily rejected. The right to accept or reject the tender 
without assigning any reason thereof is vested with the 
undersigned . 


TENDER NOTICES 


( 1 ) 


NB : — The price quoted in the tender must be inclusive 

of all taxes and the total amount tendered must be 
clearly specified. 
2013 - 14 വർഷത്തേയ്ക്ക് തിരുവനന്തപുരം സർക്കാർ 
വനിതാ കോളേജിലെ സയൻസ് ഡിപ്പാർട്ട് മെന്റിലേക്ക് 
ആവശ്യമായ ലാബ് ഉപകരണങ്ങൾ, കെമിക്കൽസ് എന്നിവ 
വിതരണം ചെയ്യുന്നതിലേക്ക് അംഗീകൃത സ്ഥാപനങ്ങളിൽ 
നിന്നും മുദ്ര ചെയ്ത് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
അടങ്കൽ തുക ? 4,25,000. 

ദർഘാസ് അടക്കം ചെയ്ത മുദ്രവച്ച കവറിനുമുകളിൽ 
2013 - 14 വർഷത്തേക്ക് ലാബ് ഉപകരണങ്ങളും കെമിക്കൽസും 
വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് രേഖപ്പെടുത്തിയി 
രിക്കേണ്ടതും പ്രിൻസിപ്പാൾ, സർക്കാർ വനിതാ കോളേജ്, 
തിരുവനന്തപുരം- 695 014 എന്ന വിലാസത്തിൽ എത്തിക്കേണ്ടതുമാണ്. 
ടെണ്ട റു കൾ എത്തി ക്കേ ണ്ട അവസാന തീയതി 
24- 9 - 2013 ഉച്ചയ്ക്ക് ശേഷം 2 മണിയായി നിശ്ചയിച്ചിരിക്കുന്നു. 
നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിക്കുന്ന ദർഘാസുകൾ അവ 
സമർപ്പിച്ചവരുടേയോ അവർ നിശ്ചയിക്കുന്ന പ്രതിനിധികളുടേയോ 
സാന്നിദ്ധ്യത്തിൽ അന്നേ ദിവസം ഉച്ചയ്ക്കു ശേഷം 3 മണിക്ക് 
തുറ ക്കു ന്ന താ യി രിക്കും. നിശ്ചിത തീയ തിക്കും 
സമയത്തിനും ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാര 
ണവശാലും പരിഗണിക്കുന്നതല്ല. 

വിതരണം ചെയ്യാനുള്ള സാധനങ്ങളുടെ പട്ടിക ദർഘാസ് 
ഫോറ ത്തി നൊപ്പം ലഭി ക്കു ന്ന താ ണ് . ദ ർ ഘാ സു കൾ 
? 945 ( 900 + 5 % വാറ്റ്) എല്ലാ പ്രവൃത്തി ദിവസവും രാവിലെ 
10 മണി മുതൽ 2 മണിവരെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ദർഘാസിന്റെ ഡ പ്ളിക്കേറ്റ് പ്രതി ഓരോന്നും ? 525 
(500 + 5 % വാറ്റ്) ലഭിക്കുന്നതാണ്. ദർഘാസുകൾ തപാലിൽ 
ആ വ ശ ്യ മു ള്ള വർ ദ ർ ഘാ സിന്റെ വിലയും വിൽപ്പന 
നികു തിയും ഉൾ പ്പെ ടെ യുള്ള തുക മണി യോ ഡ റായി 
അയച്ചുതരേണ്ടതും മതിയായ തപാൽ സ്റ്റാമ്പ് ഒട്ടിച്ച കവറിൽ 
മേൽവിലാസമെഴുതി അയക്കേണ്ടതുമാണ്. ചെക്ക്, പോസ്റ്റൽ 
ഓർഡർ മു ത ലാ യ വ സ്വീ ക രി ക്കു ന്ന ത ല്ല . 
ദർഘാസുകൾ വി . പി. പി. ആയി അയയ്ക്കുന്നതല്ല . 

ദർഘാസിൽ കാണിക്കുന്ന നിരക്കുകൾക്ക് 2014 മാർച്ച് 31 
വരെ പ്രാബല്യമുണ്ടായിരിക്കേണ്ടതാണ്. ടെണ്ടർ ഫോമിന്റെ 6 -ാം 
പേജിൽ പ്രസ്താവിച്ചിട്ടുള്ള കരാർ ? 100 - ന്റെ മുദ്രപത്രത്തിൽ 
ദർ ഘാ സി നൊപ്പം ഉള്ളടക്കം ചെയ്ത്തി രി ക്കേ ണ്ട താ ണ് . 
ദർഘാസുകളോടൊപ്പം നിത്തദ്രവ്യം ഇനത്തിൽ അടങ്കൽതുകയുടെ 
1 % തുക (R 4,250 ) പ്രിൻസിപ്പാളിന്റെ പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
എടുത്ത് സമർപ്പിക്കേ ണ്ട താ ണ് . ഇ . എം . ഡി / സെക രിറ്റി 
ഡെപ്പോസിറ്റ് എന്നിവ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള 
സ്ഥാപനങ്ങൾ സ്റ്റോർ പർച്ചേഴ്സ് ഡിപ്പാർട്ടുമെന്റുകളിൽ നിന്നും 
നൽകി യിട്ടുള്ള പുതു ക്കിയ രജിസ് സ്റ്റേ ഷൻ 
സർട്ടി ഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് 
സമർപ്പിച്ചിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 24 - 9 - 2013 ഉച്ചയ്ക്ക് 2 
മണിവരെ വിതരണം ചെയ്യുന്നതാണ്. ദർഘാസുകൾ കാരണം 
കാണിക്കാതെ നിരസിക്കാനുള്ള അധികാരം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്തമായിരിക്കും. 


No . A2 / 837 /2013 . 

16th August 2013 . 
Sealed competitive tenders are invited for the supply 
of 3 KV UPS with Battery and Cordless Microphone for 
7 1 , 00 ,000 for the departments of B . J . M. Govt. College , 
Chavara during the year 2013 -14 . 

The tender forms, other details can be had from the 
college office on payment of 7 400 for original and 7 200 
for duplicate. 4 % VAT & 1 % cess also may be remitted 
additionally . Those who wish to get tender forms by 
registered post , should forward a self addressed envelope 
30x15 cm in size and stamped for 55 along with the request 
and cost of tender formsby Money Order ( no other mode 
of payment is acceptable ). The cost of tender form is not 
refundable in any circumstances and the tender forms are 
not transferable . 

All the tenderer s should execute on agreement in 
Kerala Stamp Paper worth 100 (Vide page No. 6 of the 
tender form). The Earnest Money Deposit required is 1 % 
of the total cost of the materials quoted in the tenders 
and should be remitted by Demand Draft or fixed Deposit. 

The cover containing tenders should be superscribed 
as “ Tender for the supply of UPS & Microphone 
EDU SAT 2013 -14 and should be addressed to the 
P r i n c i p a 1 , 
B . J. M . Govt. College , Chavara, Kollam , Pin - 691 583. 
The last date and time for receipt of tender is at 3p. m . on 
25 - 9 - 2013 and will be opened at 4 p.m . on the same day 
in the presence of the tenderer s or their authorized 
representatives. Late tenders will not be accepted . The 
Principal reserves the right to reject any or all the tenders 
without assigning any reason thereof. 

Further details can be had from the college office on 
- all working days. 

ചവറ ബേബി ജോൺ മെമ്മോറിയൽ ഗവ. കോളേജിന് 
2013 - 14 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ? 1,00, 000 
3 കെ . വി.യൂപിഎസ്., കോഡ്രെസ്സ് മൈക്രോഫോൺ എന്നിവ 
- വിതരണം ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള ഏജൻസികൾ റേറ്റ് 
- കോൺട്രാക്ട് ഉള്ള സ്ഥാപനങ്ങൾ എന്നിവരിൽനിന്നും മത്സര 
സ്വഭാവമുള്ള മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു . 

വാങ്ങുവാനുദ്ദേശിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ വിശദവിവരവും, 
ദ ർ ഘാസ് ഫോറവും കോളേജ് ഓഫീസിൽ നിന്നും 
? 400 വിലക്ക് നേരിട്ട് ലഭിക്കുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി 
വേണ്ട വർ ? 200 കൂടി അ ധികം നൽകേണ്ട താ ണ് . 
ഫോറത്തിന്റെ വിലയുടെ 4 % വാറ്റും അതിന്റെ 1 % സെസ്സും 
അട യ് ക്കേ ണ്ട താ ണ് . വിശദ വിവര ങ്ങ ള ട ങ്ങിയ ലിസ്റ്റും 

ഫോറവും തപാൽ വഴി വാങ്ങുവാനാഗ്രഹിക്കുന്നവർ എം . ഒ . 
ആയി ദർഘാസ് ഫോറ ത്തിന്റെ വിലയും നികുതിയും 
അയയ്ക്കുന്നതോടൊപ്പം സ്വന്തം മേൽവിലാസമെഴുതിയ ? 55 
തപാൽ സ്റ്റാമ്പ് പതിച്ച് 30X15 സെ . മി. വലിപ്പമുള്ള കവർ കൂടി 
അയയ്ക്കേണ്ടതാണ്. ( എം . ഒ. ആയിട്ടല്ലാതെ ഈ തുക സ്വീകരി 
ക്കുന്നതല്ല). യാതൊരു കാരണവശാലും ടി തുക മടക്കി നൽകു 
ന്ന ത ല്ല . ദർഘാസ് 

- ഫോറ ങ്ങ ൾ 
കൈമാറുവാൻ പാടില്ല. 


സൂചന: - ഉപക ര ണ ങ്ങ ളുടെ വില യെ ഴു തു മ്പോൾ അത് 

നികുതിയടക്കമുള്ളതായിരിക്കണം. ഓർഡർ ചെയ്യുന്ന 
ആകെ തുക എഴുതിയിരിക്കണം. 


Government College for Women , 
Thiruvananthapuram . 


( Sd.) 
Principal. 


- എല്ലാ ദർഘാസിനോടുമൊപ്പം ദർഘാസ് ഫോറത്തിന്റെ 
6 -ാം പുറത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഒരു സമ്മതപത്രം 
3100 വിലയുള്ള മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് നൽകേണ്ടതാ 

ണ്. എത്ര രൂപയുടെ സാധനങ്ങൾ നൽകുവാൻ ഉദ്ദേശിക്കു 
ന്നുവോ പ്രസ്തുത തുകയുടെ 1 ശതമാനം ( 50 രൂപയുടെ 
ഗുണിതങ്ങൾ) നിരതദ്രവ്യമായി കെട്ടിവെയ്ക്കണം. 

ദർഘാസ് അടങ്ങിയ കവറുകൾ മുദ്രവച്ച് " Tender for the 
supply of UPS & Microphone-EDUSAT- 2013 - 14 എന്ന് 
മുകളിൽ എഴുതി 25- 9-2013, 3 മണിക്ക് മുൻപായി ഓഫീസിൽ 
ലഭിക്കത്തക്കവണ്ണം നേരിട്ടോ തപാൽ മാർഗ്ഗമോ അയയ്ക്കേണ്ട 
താണ്. ദർഘാസുകൾ അന്നേദിവസം 4 മണിക്ക് ദർഘാസ് 
സമർപ്പിച്ചവരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറ ക്കു ന്നതും അ ന ത ര നട പടി കൾ 
സ്വീക രി ക്കു ന്ന തു മാ യി രി ക്കും . താമ സിച്ച് ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ഏതൊരു ദർഘാസും 
പത്യ കിച്ച് കാരണം പറയാത്ര നിര സി ക്കാ നുള്ള 
അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 

ദർഘാസുകൾ സംബന്ധിച്ച വിശദവിവരങ്ങൾ പ്രവൃത്തി 
ദിനങ്ങളിൽ കോളേജ് ഓഫീസിൽനിന്നും അറിയാവുന്നതാണ്. 

(2 ) 
No. A2/895/2013. 

16th August 2013 . 
Sealed competitive tenders are invited for the supply 
of Chemicals, Lab equipments , Computer and Furniture for 
? 3,00,000 ( Three lakh only) for the development of Lab/ 
Library of B . J. M . Govt. College, Chavara during the 
year 2013 -14, 

- The tender forms, List of Chemicals , Lab Equipments, 
Computer and Furniture and other details of items to be 
supplied can be had from college office on payment of 
? 600 for original and X 300 for duplicate . 4 % VAT & 1 % 
cess also may be remitted additionally . Those who wish 
to get tender forms by registered post , should forward a 
self addressed envelop 30x15 cm in size and stamped for 
ൽ 55 along with the request and cost of tender forms by 
money order (no other mode of payment is acceptable ). 
The cost of tender form is not refundable in any 
circumstances and the tender forms are not transferable . 

All the tenderer s should execute an agreement in 
Kerala Stamp paper worth * 100 (Vide page No. 6 of the 
tender form ). The Earnest Money Deposit required is 1 % 
of the total cost of the materials quoted in the tenders 
and should be remitted by Demand Draft or fixed Deposit. 

The cover containing tenders should be superscribed 
as “ Tender for the supply of Chemicals , Lab Equipments, 
computers and Furniture 2013 - 14 ” and should be 
addressed to the Principal, B .J.M .Govt. College , Chavara , 
Kollam, Pin - 691 583 . The last date and time for receipt of 
tender is at 3 p . m . on 25 - 9 - 2013 and will be opened at 
4 p . m . on the same day in the presence of the tenderer s 
or their authorized representatives . Late 
tenders will not be accepted . The Principal reserves the 
right to reject any or all the tenders without assigning any 
reason thereof. 

Further details can be had from the college office on 
all working days. 


- ചവറ ബേബി ജോൺ മെമ്മോറിയൽ ഗവ. കോളേജിന്റെ 
ലാബ്, ലൈബ്രറികളുടെ വികസനത്തിനായി 2013 - 14 വർഷത്തെ 
പദ്ധ തി യിൽ ഉൾപ്പെടു ത്തി ? 3 , 00 , 000 - ന്റെ 
രാസ പദാർത്ഥ ങ്ങ ൾ , ലാബ് ഉപ ക ര ണ ങ്ങ ൾ , കമ്പ്യൂട്ടർ, 
ഫർണിച്ചർ എന്നിവ വിതരണം ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള 
ഏജൻ സി കൾ/ റേറ്റ് കോൺട്രാക്ട് ഉള്ള സ്ഥാ പ ന ങ്ങ ൾ 
എന്നി വ രിൽനിന്നും മത്സര സ്വഭാ വ മുള്ള മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിക്കുന്നു. 

- വാങ്ങു വാ നു ദ്ദേശിക്കുന്ന രാസ പദാർത്ഥങ്ങൾ, ലാബ് 
ഉപ ക ര ണ ങ്ങൾ, കമ്പ ട്ടർ, ഫർണിച്ചർ എന്നി വ യു ടെ 
വിശദ വിവര വും , ലിസ്റ്റും ദർഘാസ് ഫോറവും കോളേജ് 
ഓഫീസിൽ നിന്നും ? 600 വിലക്ക് നേരിട്ട് ലഭിക്കുന്നതാണ്. 
ഡപ്ലി ക്കേറ്റ് കോപ്പി വേണ്ട വർ ? 300 കൂടി അ ധികം 
നൽ കേ ണ്ട താ ണ് . ഫോറത്തിന്റെ വില യുടെ 4 % വാറ്റും 
അതിന്റെ 1 % സെസ്സും അട യ് ക്കേ ണ്ട താ ണ് . വിശദ 
വിവരങ്ങളടങ്ങിയ ലിസ്റ്റും ഫോറവും തപാൽവഴി വാങ്ങുവാനാ 
ഗ ഹി ക്കു ന്ന വർ എം . ഒ . ആ യി ദർഘാസ് 
ഫോറത്തിന്റെ വിലയും നികുതിയും അയയ്ക്കുന്നതോടൊപ്പം 
സ്വന്തം മേൽവിലാസമെഴുതിയ ? 55 - ന്റെ തപാൽ സ്റ്റാമ്പ് പതിച്ച 
30X15 സെ . മി . വലിപ്പമുള്ള കവർകൂടി അയക്കേണ്ടതാണ്. 
( എം . ഒ . ആയിട്ടല്ലാതെ ഈ തുക സ്വീക രിക്കു ന്ന ത ല്ല ) . 
യാതൊരു കാരണവശാലും ടി തുക മടക്കി നൽകുന്നതല്ല. 
ദർഘാസ് ഫോറങ്ങൾ കൈമാറുവാൻ പാടില്ല . 

എല്ലാ ദർഘാസിനോടുമൊപ്പം ദർഘാസ് ഫോറത്തിന്റെ 
6 –ം പുറത്ത് പറ ഞ്ഞി രി ക്കുന്ന പകാ രമുള്ള ഒരു 
സമ്മതപത്രം ? 100 വിലയുള്ള മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് 
നൽകേണ്ടതാണ്. എത്ര രൂപയുടെ സാധനങ്ങൾ നൽകുവാൻ 
ഉദ്ദേ ശി ക്കു ന്നുവോ പ്രസ്തുത തുകയുടെ 1 ശത മാ നം 
(( 50 - ന്റെ ഗുണിതങ്ങൾ) നിരതദ്രവ്യമായി കെട്ടിവെയ്ക്കണം. 

- ദർഘാസ് അടങ്ങിയ കവറുകൾ മുദ്രവച്ച “ Tender for the 
- supply of Chemicals, Lab Equipments, Computer & 
Furniture to Lab /Library 2013 -14 എന്ന് മുകളിൽ എഴുതി 
25 - 9 - 2013, 3 മണിക്ക്മുൻപായി ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം 

ന രി ട്ടേ ാ ത പാ ൽ മാ ർ ഗ്ഗ മാ അ യ യ് ക്കേ ണ്ട താ ണ് . 
ദർ ഘാ സു കൾ അന്നേ ദി വസം 4 മണി ക്ക് ദർഘാസ് 
സമർപ്പിച്ച വ രു ടെയോ അവരുടെ പതി നി ധിക ളു ടെയോ 
സാന്നിദ്ധ്യ ത്തിൽ തുറ ക്കു ന്നതും അന ന്തര നട പടികൾ 
സ്വീക രി ക്കു ന്ന തുമാ യി രി ക്കും . താമ സിച്ച് ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഏതൊരു ദർഘാസും 
പത്ഥ്യ കിച്ച് കാരണം പറയാതെ നിര സി ക്കാ നുള്ള 
അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 

ദർഘാസുകൾ സംബന്ധിച്ച വിശദവിവരങ്ങൾ പ്രവൃത്തി 
ദിനങ്ങളിൽ കോളേജ് ഓഫീസിൽനിന്നും അറിയാവുന്നതാണ്. 


| B .J. M. Govt. College, 

Chavara . 


( Sd.) 
Principal . 


SHORT TENDER NOTICE 
- No. A3 /818/2013 . 

| 19th August 2013. 
Sealed tenders are invited for the supply of 
Chemicals and Equipments , for 5 ,00 ,000 under the head 
of account ""22 02 - 03 - 103 - 76 Furniture, Library, and Lab 
Equipments 34 other charges (plan )" to Government 
College , Kottayam . 

The cover containing the tender should be 
superscribed “ Tender for the supply of Chemicals and 
equipments for 3 5 , 00 , 000 under the head of account 


“ 2202 -03 - 103 -76 furniture, Library, and Lab equipments 
34 other charges ( Plan ) 2013 -14 and addressed to the 
Principal, Government College , Kottayam , Nattakom P. O ., 
Kottayam- 686 013 . Last date for the receipt of tender is 
1 p . m . on 27th September 2013. Late tenders will not be 
accepted . The tenders will be opened at 2 p . m . on 27th 
September 2013 in the presence of such tenderers or their 
authorized representatives who may present at that time. 
If the 27th September 2013 happens to be holiday , the 
tender will be received up to 1 p .m . and opened at 2 p.m . 
on the next working day. 

Intending tenderers may , on application to the 
Principal, Govt. College , Nattakom P. O ., Kottayam obtain 
the requisite tender forms on which tenders should be 
submitted . Application for the tender forms should be 
accompanied by a cash remittance of 8 1, 040 (including 
tax ) which is the price fixed for a form and which is not 
refundable under any circumstances. Demand Draft for 
* 1,040 on the Local Branch of SBT drawn in favour of 
the Principal, Government College , Kottayam and self 
addressed Stamped cover should be enclosed with the 
Application for Tender forms to be sent by post. The 
tender form is not transferable . Sale of tender form will be 
closed at 1 p .m . on 27th September 2013 . Cheques or 
stamps will not be accepted towards the cost of tender 
forms. Duplicate tender forms, if required will be issued at 
520 ( Inclusive of Taxes ) per copy. 
- The rate quoted should be valid up to 31 - 3 - 2014 . 

The rate a 
An Agreement in the prescribed form in Kerala 
Government Stamp paper Worth ൽ 100 should be enclosed 
with the tender. Demand Draft for 3 5 , 000 ( 1 % of Total 
Cost) on the local branch of SBT/SBI drawn in favour of 
the Principal, Government College , Kottayam should be 
submitted along with the tender as Earnest Money 
Deposit. 


ദർഘാസ് ഫോറം 2013 സെപ്റ്റംബർ മാസം 27 -ാം 
തീയതി പകൽ ഒരുമണിവരെ കോളേജ് ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. തപാലിൽ ദർഘാസ് ഫോറം ലഭിക്കേണ്ടവർ 
ദർഘാസ് ഫോറത്തിന്റെ വിലയായ 3 1, 040 - ന്റെ ( നികുതി 
ഉൾപ്പെടെ) ഡിമാന്റ് ഡാഫ്റ്റും തപാൽ സ്റ്റാമ്പ് ഒട്ടിച്ച് 
- മേൽ വി ലാ സം എഴുതിയ കവറും സഹിതം അപേക്ഷ 
നൽകേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില ഒരു കാരണ 
വശാലും തിരികെ നൽകുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ 
വില്പന 2013 സെപ്റ്റംബർ മാസം 27 -ാം തീയതി പകൽ 
ഒരുമണിക്ക് അവസാനിക്കുന്നതാണ്. 

- ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ, സ്റ്റാമ്പുകൾ എന്നിവ 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല . ഫോറം 
വി. പി. പി. ആയി അയയ്ക്കുന്നതല്ല. ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് 
ഫോറ ത്തിന്റെ വില ( നി കു തി യുൾപ്പെടെ) 
? 520 ആയിരിക്കും. 

- ദർഘാസിൽ കാണിക്കുന്ന നിരക്കുകൾക്ക് 2014 മാർച്ച് 31 
വരെ പാബല്യം ഉണ്ടാ യി രി ക്കേണ്ട താ ണ് . ദർഘാസ് 
ഫോറത്തിനോടൊപ്പം ? 100 വില യുള്ള മുദ്രപത ത്തിൽ 
ഉടമ്പടിയും നിരതദ്രവ്യമായി ? 5,000- ന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റും 
നൽകേണ്ടതാണ്. 


Govt. College, 
Kottayam. 


| ( Sd .) 
Principal. 


SHORT TENDER NOTICE 


[ No. 1/2013- 14 (PLAN)] 


No. A1 - 799/ 2013 - 14( PLAN ). 


| 26th August 2013 . 


2013 - 14 സാമ്പത്തിക വർഷം കോട്ടയം ഗവൺമെന്റ് 
കോളേജിൽ “2202 - 03- 103 - 76 furniture, Library, and Lab 
equipments -34- other charges ( plan ) പദ്ധതിയിൽ R 5,00 ,000 - ന്റെ 
ലാബറട്ടറി ഉപകരണങ്ങളും കെമിക്കലുകളും 
നൽ കു ന്ന തിന് മുദ്രവെച്ച ദർ ഘാ സു കൾ ക്ഷണിച്ച് 
കൊള്ളുന്നു . ദർഘാസുകളുടെ കവറിനു പുറത്ത് “ 2013 - 14 
സാമ്പത്തിക വർഷം കോട്ടയം ഗവൺമെന്റ് കോളേജിൽ 
2202 - 03 - 103 - 76 furniture , Library, and Lab equipments - 34 
other charges (plan ) ” പദ്ധതിയിൽ ലാബറട്ടറി ഉപകരണങ്ങളും 
കെമിക്കലുകളും നൽകുന്നതിനുള്ളദർഘാസുകൾ”എന്നെഴുതി 
പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ്, കോട്ടയം, നാട്ടകം പി. ഒ. 
പിൻ- 686 013, കോട്ടയം എന്ന വിലാസത്തിൽ അയച്ചുതരേണ്ടതാണ്. 

- ദർഘാസുകൾ 2013 സെപ്റ്റംബർ മാസം 27 -ാം തീയതി 
ഒരു മണിവരെ സ്വീകരിക്കുന്നതാണ്. താമസിച്ചു കിട്ടുന്ന 
ദർ ഘാ സു കൾ സ്വീക രി ക്കു ന്ന ത ല്ല . ദർ ഘാ സു കൾ 
2 013 സെപ്റ്റം ബർ മാസം 27 -ാം തീയതി 2 മണിക്ക് 
ദർഘാസുകാരോ അംഗീകൃത പ്രതിനിധികളോ ഹാജരുണ്ടെങ്കിൽ 
അവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 2013 സെപ്റ്റംബർ 
മാസം 27 -ാം തീയതി അവധി ദിവസമായി വന്നാൽ തൊട്ടടുത്ത 
( പവർത്തി ദിവസം ഒരു മണിവരെ ദർ ഘാ സു കൾ 
സ്വീകരിക്കുന്നതും 2 മണിക്ക് ദർഘാസുകാരോ അംഗീകൃത 
പ്രിതിനിധികളോ ഹാജരുണ്ടെങ്കിൽ അവരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. 


Sealed tenders are invited for the supply of Lab 
equipments under Development of Lab /Library to the 
Department of Physics & Chemistry to K . M .M . Govt . 

Women s College , Pallikunnu P . 0 ., Kannur for the year 
2013 - 14 at an estimated cost of 1, 20 , 000 (Rupees one 
lakh and twenty thousand only ). 

The specification of the articles will be supplied along 
with the tender form . 

The tender should be superscribed as “ Tender for the 
supply of Lab equipments under Development of Lab / 
Library to the Department of Physics and Chemistry for 
the year 2013 - 14 at K . M .M . Govt. Women s College , 
Kannur- 4 and addressed to the Principal, K . M. M. Govt. 
Women s College , Kannur, P. 0 . Pallikunnu , Pin - 670 004. 
Cost of tender form : 

Original X 400 + 20 (VAT ) = X 420. 
- Duplicate X 200 + 10 ( VAT ) = 3 210 . 

- ( Costs are non -refundable ) 

The date and time of closing of sale of tender form 
4 - 10 -2013 , 1 p . m . 

Last date and time of receipt of tender 
4-10 - 2013, 2 p. m . 

Date and time of opening of tender 
4- 10 -2013, 3 p. m . 

The tender will be opened in the presence of such 
tenderers or their authorized representatives who may be 
present at that time. The tender forms are not transferable . 


The tender forms if required by post will be sent on 
payment of * 457 (Cost of tender form * 400, VAT 
? 20 and postage charge 1 37) by Money Order to the 
Principal, K . M . M . Govt. Women s College, Kannur, P. O . 
Pallikkunnu , Pin -670 004 . Cheque or Demand Draft are not 
acceptable . The rate quoted should be inclusive 
of all taxes. 

Intending tenderers should deposit an amount of 1 % 
of the total cost quoted as Earnest Money Deposit in 
favour of the Principal, K . M . M . Govt. Women s College , 
Kannur together with an agreement in Kerala Govt. Stamp 
Paper worth * 100 towards the rate quoted remains firm 
till 31- 3 - 2014. 


The undersigned reserves the right to accept or reject 
any tender without assigning any reason . 

More details if any can be had from the office on all 
working days and from our website. 

കണ്ണൂർ കെ . എം . എം . ഗവൺമെന്റ് വനിതാ കോളേജിൽ 
പ്ലാൻ ഫണ്ട്പ്രകാരം 2013 - 14 വർഷത്തേക്ക്ലാബ് ഉപകരണങ്ങൾ 
വിതരണം ചെയ്യുവാൻ താൽപ്പര്യമുള്ളവരിൽനിന്നും മുദ്രവച്ച 
ദർഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . ദർഘാസ് സംഖ്യ 
1,20,000 ( ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രം). 

മുദ്രവച്ച ദർ ഘാ സു ക ളുടെ കവറിനു മുകളിൽ 
“ കെ . എം . എം . ഗവൺമെന്റ് വനിതാ കോളേജിലേക്ക് 2013 - 14 
വർഷത്തിൽ ലാബ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് 
എന്നെഴുതി പ്രിൻസിപ്പാൾ, കെ . എം . എം . ഗവൺമെന്റ് വനിതാ 
കോളേജ്, പി . ഒ. പള്ളിക്കുന്ന്, കണ്ണൂർ- 4 എന്ന വിലാസത്തിൽ 
ലഭിക്കത്തക്കവിധം അയയ്ക്കേണ്ടതാണ്. 

- ദർഘാസ് ഫോറത്തിന്റെ വില ? 420 -ം ( നികുതിയടക്കം) 
ഡ്യൂപ്ലിക്കേറ്റിന്റെ വില ? 210 -ം ( നികുതിയടക്കം) ആകുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില തിരിച്ചു കൊടുക്കപ്പെടുന്നതല്ല. 
ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 4- 10 - 2013 - ന് ഉച്ചയ്ക്ക് ഒരു 
മണിക്ക് അവസാനിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ 4 - 10 
- 2013 - ന് ഉച്ചയ്ക്ക് 2 മണിവരെ ഓഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. അന്നുതന്നെ ഉച്ചയ്ക്ക് 3 മണിക്ക് ദർഘാ 
സു കാ രു ടെ യോ അ വരുടെ പതി നി ധി ക ളു ടെ യോ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 

ദർഘാസുകൾ തപാൽ മുഖാന്തിരം ആവശ്യമുള്ളവർ 
ആയതിന് ? 457 ( തപാൽ ചെലവടക്കം) പ്രിൻസിപ്പാളിന്റെ 
പേരിൽ മണിയോർഡർ അയയ്ക്കേണ്ടതാണ്. ചെക്കുകൾ, 
ഡിമാന്റ് ഡ്രാഫ്റ്റ് എന്നിവ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകളിൽ 
രേഖപ്പെടുത്തിയ തുക എല്ലാ നികു തികളും ഉൾപ്പെ ടെ 
ആയിരിക്കണം. 

പൂരിപ്പിച്ച് ദർഘാസുകളോടൊപ്പം ഒരു ശതമാനം ( 1 % ) നിര 
ക്കിൽ നിരതദ്രവ്യമായി കണ്ണൂർ കെ . എം . എം . ഗവൺമെന്റ് 
വനിതാ കോളേജ് പ്രിൻസിപ്പാളിന്റെ പേരിൽ എടുത്ത ഡിമാന്റ് 
ഡാഫ്റ്റ് കേരള സർക്കാരിന്റെ 100 വില യുള്ള 
മുദ്രപ്പത്രത്തിൽ രേഖപ്പെടു ത്തിയ എഗ്രിമെന്റി നോ ടൊപ്പം 
അയയ് ക്കേ ണ്ട താ ണ് . ഏതാരാളുടേയും ദർഘാസ് 
കാരണംകൂടാതെ നിര സി ക്കു വാ നുള്ള അവകാശം 
പിൻ സി പ്പാ ളിന് ഉണ്ടാ യി രി ക്കും . കൂടുതൽ വിവരങ്ങൾ 
ഓഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. 


K .M .M . Govt. Women s College , 
Pallikkunnu P . 0 ., 
Kannur- 4. 


(Sd.) 
Principal. 


